LA Notifications and Declarations 


ERNAKULAM DISTRICT 


1961 - ലെ കേരള സർവ്വേയും ഭൂരേഖയും അതിർത്തിയും 
- സംബന്ധിച്ച ആക്ടിലെ 6 -ാം വകുപ്പുപ്രകാരമുള്ള 

പരസ്യം 


മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡികകൾ 
പകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കു ന്ന തിൽ 
ആരെങ്കിലും വീഴ്ചവരു ത്തു ക യാ ണ ങ്കിൽ ജോലി 
കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിന്റെ ചെലവ് 
ആക്റ്റിലും അത് പ്രകാ ര മു ണ്ടാക്കിയിട്ടുള്ള ചട്ട ങ്ങ ളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ 
നിന്നും വസൂലാക്കുന്നതുമാണ്. 


നമ്പർ ഡി - 777 / 14. 


2016 ഏപ്രിൽ 26. 


ഭൂമിയുടെ വിവരങ്ങൾ 


ജില്ല - എറണാകുളം. 


വില്ലേജ് -പുത്തൻകുരിശ്. 


താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന 
വില്ലേജിലെ താഴെ പറയുന്ന സർവ്വ നമ്പ രിൽപ്പെടുന്ന 
ഭൂമിയുടെ സർവ്വേ നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരി 
ക്കുകയാൽ താഴെ പറയുന്ന ഭൂമിയിലെ സർവ്വ പ്രവർത്തനങ്ങൾ 
വേഗം തന്നെ ആരംഭിക്കുന്നതാണെന്നും, പ്രസ്തുത ഭൂമി 
അതിർത്തി തിരിച്ച് സർവ്വ ചെയ്യുന്നതാണെന്നും 1961 - ലെ 
കേരള സർവ്വയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 
6(1) -ാം വകുപ്പുപ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 


താലൂക്ക് കുന്നത്തുനാട്. 

റീ സർവ്വ ബ്ലോക്ക് 37 


സർവ്വ - 1/ 3. 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ .), 
- കൊച്ചി കോർപ്പറേഷൻ, വൈറ്റില . 


KOZHIKODE DISTRICT 


- താഴെ പറയുന്ന ഭൂമിയുടെ ഉള്ളിലോ അഥവാ അവയോട് 
ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ 
അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ 
ഏജന്റ് മുഖേനയോ സ്ഥലത്ത് ജോലിചെയ്യുന്ന സർവ്വേയറുടെ 
അടുത്ത് ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചുകൊടുക്കു 
ന്നതിനും അതിനോട് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും 
വേണ്ടി അതത് സമയത്ത് ആവശ്യപ്പെടുമ്പോൾ ഹാജരാകു 
ന്നതിനുംവേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

- പ്രസ്തുത ആക്ടിലെ 6(2) എന്ന വകുപ്പുപ്രകാരം ഈ 
പരസ്യം താഴെ പറയുന്ന ഭൂമിയിൽ അവകാശബന്ധമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധു വായ നോട്ടീസായി കണക്കാ 
ക്കേണ്ടതാണ്. 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 13 -ാം വകുപ്പുപ്രകാരമുള്ള പരസ്യം 


നമ്പർ സി2 -771/07 . 


2016 ഏപ്രിൽ 21. 


1. താഴെ പറയുന്ന പ്രദേശത്തിന്റെ റീസർവ്വ ഇപ്പോൾ 

പൂർത്തിയായിരിക്കുന്നതായി 1961- ലെ കേരള സർവ്വേയും 
അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ (1961- ലെ 
37 -ാം ആക്ട്) 13 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ 
പരസ്യം ചെയ്യുന്നു . 


| പ്രസ്തുത ആക്ടിലെ 6 ( 3 ) വകുപ്പുപ്രകാരം രജിസ്റ്റർ 
ചെയ്ത എല്ലാ കൈവശക്കാരും: - 


( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജനം ചെയ്യേണ്ട 

ആവശ്യമുള്ള വല്ല മര ങ്ങളോ, കുറ്റിക്കാടുകളോ 
വേലികളോ നിൽക്കുന്ന വിള കളോ അഥവാ 
സാരവത്തായ മറ്റു തടസ്സങ്ങളോ 15 ദിവസത്തിനകം 
മുറിച്ചുകളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് 
അതിരുകളോ മറ്റ് ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 


പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥിതികൾ 
പ്രകാരം ഒരു സിവിൽ കോടതിയുടെ വിധിമൂലം 
ഇതിനാൽ പരസ്യം ചെയ്യുന്ന സർവ്വ ഭേദ ഗതി 
ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവ്വേ റിക്കാർഡും, 
അതിർത്തി നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 
ചെയ്തിട്ടുള്ള അതിരുകളും ശരിയായി നിർണ്ണയി 
ക്കു കയും രേഖപ്പെടു ത്തു കയും ചെയ്തിട്ടു ണ്ട് 
ന്നുള്ളതിന്റെ തർക്കമറ്റ തെളിവായിരിക്കുന്നതാണ്. 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


ജില്ല കോഴിക്കോട്. 


( ബി ) കൊടി പിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും 

നിയോഗിച്ച് അതത് സമയം ആവശ്യമായേക്കാവുന്ന 
സമ യ ത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ 
ഏർപ്പെടുത്തണമെന്നും; 


താലൂക്ക് വടകര. 


- വില്ലേജ് - ഏറാമല . 


റീ സർവ്വേ ബ്ലോക്ക് 13 - ഏറാമല 


സർവ്വേ നമ്പരുകൾ - 1 മുതൽ 105 വരെ. 


( സി ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ നൽകണ 

മെന്നും മറ്റു പ്രകാരത്തിൽ പ്രസ്തുത ആക്റ്റോ 
അതു പ്രകാരമുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളോ അനുസരിച്ച് 
ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയർക്ക് 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു. 


അസിസ്റ്റന്റ് ഡയറക്ടറുടെ 
കാര്യാലയം, സർവ്വ റെയ്ഞ്ച്, 
കോഴിക്കോട്. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് ഡയറക്ടർ. 


Gaz. No. 20 /2016 /DTP (CLR ). 


175 


